Kerala Gazette No. 12 dated 24th March 2020 . 


PART III 


COMMISSIONERATE OF LAND REVENUE 


LAND FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 


കൊല്ലം സബ് കളക്ടറുടെ നടപടികമാ 
( ഹാജർ : അനുപം മിശ, ഐ . എ .എസ്. 


നമ്പർ എഫ് - 20726 2018. 


2020 ഫെബ്രുവരി 12. 


വിഷയം : - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന: (1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28A ( Fixation of fair value of land) ചട്ടം 3 (7), ചട്ടം ( 4). 

(2) കൊല്ലം താലൂക്കിൽ മുളവന വില്ലേജിൽ കോട്ടയ്ക്കകത്ത്പുത്തൻ വീട്ടിൽ ലിബിൻ കെ . ഫിലിപ്പ് സമർപ്പിച്ച 

അപേക്ഷ . 
(3) കൊല്ലം എൽ. ആർ. തഹശീൽദാരുടെ 7- 9- 2018 , 26-12- 2019 എന്നീ തീയതികളിലെ ഡി.3. 8767 -18 നമ്പർ 

റിപ്പോർട്ടുകൾ. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നില വിൽവന്ന ന്യായ വില 
രജി സ്റ്ററിൽ ഉൾപ്പെടാതെ പോയ താഴെപ്പറയുന്ന സർവെ നമ്പ രിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടു ക ളുടെ 
അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Sl. 
No . 


Bl. 
No. 


Re-Sy. 
No. 


Sub 
Division 


Local Body 


Taluk 


Village 


Classification 


Fair value 
per Are 


-- 1 


9 


79/4 


2-2 


മുളവന 


കൊല്ലം 


മുളവന 


1, 00 , 000 


Residential 
plot with 

PWD/ NH 
road access 


നമ്പർ എഫ് - 171425 2019 . 


2020 ഫെബ്രുവരി 12. 


വിഷയം : - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന: (1) 


കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28A (Fixation of fair value of land) ചട്ടം 3 (7 ), ചട്ടം (4). 


(2) കൊല്ലം താലൂക്കിൽ കിഴക്കേ കല്ലട വില്ലേജിൽ നെടുംപുറത്ത് വീട്ടിൽ ശ്രീമതി മല്ലിക, എസ്. സമർപ്പിച്ച 

അപേക്ഷ . 


(3) കൊല്ലം എൽ. ആർ. തഹശീൽദാരുടെ 6 - 11 - 2019 - ലെ ഡി.3.8876 / 18 നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാ ധാ രണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നില വിൽവന്ന ന്യായ വില 
രജിസ്റ്ററിൽ ഉൾപ്പെടാതെ പോയ താഴെപ്പറയുന്ന സർവെ നമ്പരു കളിൽപ്പെട്ട വസ്തു ക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ 
അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു. 


Gaz . No . 12 / 2020 /DTP /CLR ( Fair Value - Supplement). 


193 


- St. 


Local Body 


Taluk 


Village 


Classification 


. No. 


Bl . 
No. 


Re- Sy. 
No . 


Sub 
Division - 


Fair value 

per Are 


- 1 


8 


123 


11-2 


കിഴക്കേ കല്ലട 


കൊല്ലം 


കിഴക്കേ കല്ലട 


| 12,000 


Residential 
plot with 


Private road 


access 


123 


11 -3 


കിഴക്കേ കല്ലട 


കൊല്ലം 


കിഴക്കേ കല്ലട 


12, 000 


Residential 
plot with 


Private road 


access 


നമ്പർ എഫ് - 171425 2019 . 


2020 ഫെബ്രുവരി 12. 


വിഷയം : - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന (1) കേരള മുദ്രപത്ര നിയമം, 1959 സെക്ഷൻ 28A , ചട്ടം 5 (4 ). 

(2 ) കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2 - 2013. തീയതിയിലെ എം1- 38492 / 12 നമ്പർ നിർദ്ദേശം. 
(3) കൊല്ലം താലൂക്കിൽ കിഴക്കേ കല്ലട വില്ലേജിൽ നെടുംപുറത്ത് വീട്ടിൽ ശ്രീമതി മല്ലിക , എസ്. സമർപ്പിച്ച 

അപേക്ഷ . 
(4) കൊല്ലം എൽ. ആർ. തഹശീൽദാരുടെ 6 - 11- 2019 - ലെ ഡി.3. 8876 / 18 നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണിയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3 - 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേരുചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്ത് വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും, 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 5 - 3 - 201- ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട നിലയിൽ വന്നുചേർന്ന്അത 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


6 - 3 - 2010 - 


ല 


അപേക്ഷകന്റെ 

പേരും. 
മേൽവിലാസവും 


പുനർ 
നിർണ്ണയിച്ച 


വില്ലേജ് സർവെ റീ 

പുനർ 
ബ്ലോക്ക് സർ / സബ് വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച 
നമ്പർ ഡിവിഷൻ നമ്പർ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ 

- വിലയും 


താലൂക്ക് 


ാ 


- ഒന്നിന് 


കൊല്ലം 


കിഴക്കേ കല്ലട 

08 


123 /11 


12 ,000 


Wet Land 

4 ,500 


Residential plot with 
private road access 


ശ്രീമതി മല്ലിക , എസ്. 

നെടുംപുറത്ത് വീട്, 
- കിഴക്കേ കല്ലട് 
കൊല്ലം 


നമ്പർ എഫ് - 149911 / 2019. 


2020 ഫെബ്രുവരി 12 . 


വിഷയം : - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന : - (1) കേരള മുദ്രപത്ര നിയമം, 1959 സെക്ഷൻ 28A , ചട്ടം 5 (4 ). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2- 2013 -ാം തീയതിയിലെ എം1- 38492/ 12 നമ്പർ നിർദ്ദേശം. 
(3) കൊല്ലം താലൂക്കിൽ പാരിപ്പള്ളി വില്ലേജിൽ പാരിപ്പള്ളി ജവഹർ ജംഗ്ഷ നിൽ, ഷൻ നിവാസിൽ 

ശീമതി സുമതി സമർപ്പിച്ച അപേക്ഷ . 
(4) കൊല്ലം എൽ. ആർ. തഹശീൽദാരുടെ 1 - 8 - 2019, 9 - 12 - 2019 എന്നീ തീയതികളിലെ ഡി .3.19605 ( 19 


194 


നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണിയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3- 2010- ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേരുചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്ത് വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും, 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3- 2010- ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


6 - 3 - 2010 - 


ല 


പുനർ 


അപേക്ഷക 


പേരും 
മേൽവിലാസവും 


വില്ലേജ്/ സർ / റീ 6-3- 2010 - ലെ 

പുനർ 
ബ്ലോക്ക് സർ / സബ് വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച - നിർണ്ണയിച്ച 
നമ്പർ _ ഡിവിഷൻ നമ്പർ കാസിഫിക്കേഷനും കാസിഫിക്കേഷൻ വില (ആർ 
വിലയും 

ഒന്നിന് 


താലുക്ക് 


കൊല്ലം 


പാരിപ്പള്ളി 


29322 


Government 


18 ,000 


37 


property 


ശ്രീമതി സുമതി 

ഷൻ നിവാസ്, 
ജവഹർ ജംഗ്ഷൻ, 
പാരിപ്പള്ളി 


Residential plot with 

Pan /Corp /Mun 
road access 


കൊല്ലം 


പാരിപ്പള്ളി 


293 23 


18,000 


ശ്രീമതി സുമതി 

ഷൻ നിവാസ്, 
ജവഹർ ജംഗ്ഷൻ, 


Government 

property 


37 


Residential plot with 

Pan /Corp/Mun 
road access 


പാരിപ്പള്ളി 


നമ്പർ എഫ് - 160690 / 2019 . 


2020 ഫെബ്രുവരി 12 . 


വിഷയം : - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള മുദ്രപത്ര നിയമം, 1959 സെക്ഷൻ 28A , ചട്ടം 5 (4 ). 


(2 ) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2 - 2013. തീയതിയിലെ എം1- 38492 / 12 നമ്പർ നിർദ്ദേശം. 


(3) കരുനാഗപ്പള്ളി താലൂക്കിൽ നീണ്ടകര വില്ലേജിൽ കിണറുംമൂട്ടിൽ ശ്രീമതി സന്താനവല്ലി സമർപ്പിച്ച അപേക്ഷ . 


(4) കരുനാഗപ്പള്ളിഎൽ. ആർ. തഹശീൽദാരുടെ 21 - 8- 2019 , 23 - 12- 2019 എന്നീ തീയതികളിലെ ഡി.3.4813119 

നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണിയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേരുചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്ത് വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


| പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും, 
സൂചന (2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 


195 


ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


- ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകയുടെ 


പേരും 


വില്ലേജ് - സർവ്വ / റീ 

6 - 3 - 2010 - ലെ 

പുനർ 

പുനർ 
ബ്ലോക്ക് 

- സർവ്വ / സബ് വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
നമ്പർ - ഡിവിഷൻ നമ്പർ - ക്ലാസിഫിക്കേഷനും - ക്ലാസിഫിക്കേഷൻ - വില ( ആർ 
വിലയും 

ഒന്നിന്) 


മേൽവിലാസവും 


താലൂക്ക് 


66 87 


23,712 


ശ്രീമതി സന്താനവല്ലി, കരുനാഗപ്പള്ളി നീണ്ടകര 
കിണറുംമൂട്ടിൽ വീട്, 
നീണ്ടകര, 


Government 

property 


22 


Residential plot with 

Pan /Corp /Mun 
road access 


കൊല്ലം. 


നമ്പർ എഫ് - 3754 / 2018. 


2020 ഫെബ്രുവരി 12. 


വിഷയം : - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തിഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള മുദ്രപത്ര നിയമം 1959 സെക്ഷൻ 28A , ചട്ടം 5 (4 ). 


(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2 - 2013 -ാം തീയതിയിലെ എം1- 38492 / 12 നമ്പർ നിർദ്ദേശം. 


(3) കരുനാഗപ്പള്ളി താലൂക്കിൽ, നീണ്ടകര വില്ലേജിൽ അജേഷ് വിലാസത്തിൽ ശ്രീ . രഘു സമർപ്പിച്ച അപേക്ഷ . 


(4) കരുനാഗപ്പള്ളി തഹശീൽദാരുടെ 6- 2- 2018, 17 -7 -2018 എന്നീ തീയതികളിലെ സി1 - 235 /18 നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണിയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3 - 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേരുചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്ത് വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


| പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും, 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3- 2010- ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


പുനർ 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


താലൂക്ക് 


വില്ലേജ് സർവെ റീ 

6 - 3 - 2010 - ലെ 
ബ്ലോക്ക് സർവ്വ / സബ് വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച് 
നമ്പർ ഡിവിഷൻ നമ്പർ കാസിഫിക്കേഷനും കാസിഫിക്കേഷൻ _ 

വിലയും 


പുനർ 
നിർണ്ണയിച്ച് 
വില ( ആർ 
ഒന്നിന് 


U 


് 


ശീ . രഘു , 


കരുനാഗപ്പള്ളി നീണ്ടകര 


66 /84 


Government 


Residential plot with 


ൽ 24,700 


196 


mamai ahasimi 


അജേഷ് വിലാസം 


22 


Propery 


Property 


Pan ./ Corp ./ 

Mun . 
road access 


Pan Corp-Mum 

. 


നീണ്ടകര 


Re, 1 


നമ്പർ എഫ് - 20726/ 2018 . 


2020 ഫെബ്രുവരി 12. 


വിഷയം : ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തിഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള മുദ്രപത്ര നിയമം, 1959 സെക്ഷൻ 28A , ചട്ടം 5 (4 ). 


(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14-2- 2013 -ാം തീയതിയിലെ എം1- 38492 /12 നമ്പർ നിർദ്ദേശം. 


( 3) കൊല്ലം താലൂക്കിൽ മുളവന വില്ലേജിൽ കോട്ടയ്ക്കകത്ത്പുത്തൻ വീട്ടിൽ ശ്രീ . ലിബിൻ കെ . ഫിലിപ്പ് 

സമർപ്പിച്ച അപേക്ഷ . 


(4) കൊല്ലം എൽ. ആർ. തഹശീൽദാരുടെ 7 -9 - 2018, 26 -12 - 2019 എന്നീ തീയതികളിലെ ഡി3 - 8767/ 18 

നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണിയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 -3 - 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേരുചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്ത് വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും, 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു. 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3-2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷ 


താലൂക്ക് 


പേരും 
മേൽവിലാസവും 


വില്ലേജ് - സർവെ റീ | 6 - 3 - 2010 - ലെ 

പുനർ 

പുനർ 
ബ്ലാക്ക് 

സജ് വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച് 
നമ്പർ ഡിവിഷൻ നമ്പർ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില ( ആർ 
വിലയും 

- ഒന്നിന്) 


മുളവന 


79 - 4 


ൽ 1,00,000 


നിലം 
3 2,853 


09 


ശ്രീ . ലിബിൻ കെ . ഫിലിപ്പ്, കൊല്ലം 
കോട്ടയ്ക്കകത്ത് 
പുത്തൻ വീട്, മുളവന, 
കൊല്ലം 


Residential plot with 

PWD/ NH 
road access 


സബ് കളക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


(ഒപ്പ്) 
സബ് കളക്ടർ. 


പുനലൂർ റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ നടപടിക്രമം 

( ഹാജർ : ബി. ശശികുമാർ ) 


നമ്പർ എഫ്- 75662019 എൽഡിസ്. 


2020 ജനുവരി 20 . 


വിഷയം : - ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ പുനലൂർ താലൂക്ക്, വാളക്കോട് വില്ലേജ് - അപാകത 

- പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തിഉത്തരവാകുന്നു . 
സൂചന:- (1) കേരള മുദ്രപത്ര നിയമം 1959 സെക്ഷൻ 28A , ചട്ടം 5 (4). 

(2) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2 - 2019 -ാം തീയതിയിലെ LA3- 54647 -ാം നമ്പർ പരിപത്രം. 

(3) പുനലൂർ വില്ലേജിൽ പുനലൂർ മുറിയിൽ വാറുവിൽ വീട്ടിൽ ശ്രീ . ജമാലുദ്ദീൻ സമർപ്പിച്ച അപേക്ഷ . 
Gaz . No. 12 /2020 /DTP /CLR (Fair Value- Supplement ). 


197 


(4) പുനലൂർ തഹശീൽദാരുടെ 16 - 12 - 2019 -ാം തീയതിയിലെ ബി3- 10838/ 19 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണിയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേരു ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തു വിന്റെ വില നിർണ്ണയിക്കാതെ വിജ്ഞാപനം ചെയ്ത് വന്നിട്ടുള്ളത് 
പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


പ്രസ്തുത അപേക്ഷയിൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും, 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3 -2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 


പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


വില്ലേജ് 
ബ്ലോക്ക് 
നമ്പർ 


സർവ്വ റീ 6- 3- 2010 - ലെ 

പുനർ 

പുനർ 
സർ / സബ് വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ഡിവിഷൻ നമ്പർ കാസിഫിക്കേഷനും - കാസിഫിക്കേഷൻ വില (ആർ 
വിലയും 

ഒന്നിന്) 


താലുക്ക് 


പുനലൂർ 


വാളക്കോട് 


585 { 1} 195 


Government 


Hill tract with 


16 ,000 


ശ്രീ . ജമാലുദ്ദീൻ, 
വാറുവിൽ വീട്, 
പുനലൂർ 


Property 


road access 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
പുനലൂർ. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


PATHANAMTHITTA DISTRICT 


അടൂർ റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ നടപടികമം 


( ഹാജർ : പി . റ്റി . ഏബ്രഹാം) 


നമ്പർ കെ . ഡിസ്- 5219 / 2017 / സി . 


2020 ജനുവരി 29. 


വിഷയം : - കേരള മുദ്രപ്രതി നിയമം 1959 സെക്ഷൻ 28A - ഭൂമിയുടെ ന്യായ വില നിർണ്ണ യിച്ചുള്ള ഉത്തരവ് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന : - (1) 


കേരള സ്റ്റാമ്പ് ആക്ട് 


1959 - സെക്ഷൻ 28എ ( Fixation of Fair Value of Land) ചട്ടം 3 (7) ചട്ടം 4. 


(2 ) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11- 2 - 2019 - ലെ LRA3- 54674117 -ാം നമ്പർ സർക്കുലർ. 


(3) അടൂർ താലൂ ക്കിൽ , പന്തളം വില്ലേ ജിൽ പൂഴി ക്കാട് മുറിയിൽ, മണ ത്തറ പുത്തൻ വീട്ടിൽ 


ശ്രീ . ആർ. ആർ. ചന്ദ്രന്റെ അപേക്ഷ . 


198 


(4) അടൂർ തഹശീൽദാരുടെ 9 - 6 - 2017 , 14 - 1 - 2020 എന്നീ തീയതികളിലെ ബി5 - 7027 / 17 -ാം നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
നിലം എന്ന് രേഖപ്പെടുത്തി താഴെ പറയുന്ന സർവേ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള 
മുദപ്രത നിയമം സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 
- ജില്ല താലൂക്ക് വില്ലേജ് തദ്ദേശ സ്വയം ബ്ലോക്ക് സർവ്വേ & ക്ലാസിഫിക്കേഷൻ ന്യായവില 

നമ്പർ - സബ് ഡിവിഷൻ 


ഭരണ സ്ഥാപനം 


നമ്പർ 


പത്തനംതിട്ട അടൂർ 


പന്തളം 


01 


513 / 15 


20,000 


പന്തളം - 
മുനിസിപ്പാലിറ്റി 


റസിഡൻഷ്യൽ 

പ്ലോട്ട് വിത്ത് 
മുൻസിപ്പൽ 
റോഡ് അക്സസ് 


സർക്കാർ ഉത്തരവുകളായ പി ( ന ) 188/ 14/ റ്റി . ഡി. തീയതി 14 -11- 14, 43 / 2018 / റ്റി. ഡി. തീയതി 31 -3- 2018 , 70/ 19 / റ്റി. ഡി. 
തീയതി 30- 4- 2019 പ്രകാരമുള്ള വർദ്ധനവ് കൂടി നിലവിലെ ന്യായവിലയ്ക്ക് പുറമേ കണക്കാക്കാവുന്നതാണ്. 


FORM " A 


( See Rule 4 ) 


NOTIFICATION 


No. K .Dis./ 5219/2017/ C3 . 


29th January 2020 . 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28 (A ) of the Kerala Stamp 
Act, 1959 read with sub -rule (7) of Rule 3 and Rule 4 of the Kerala Stamp (Fixation of Fair Value Land ) Rules , 1995 ; 


Now , therefore , it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number, in respect of the land situated in the Survey /Re-survey numbers of the Village and Taluk 
mentioned against each , shall be as shown against it in Column (11) thereof. 


SCHEDULE 


| District Pathanamthitta. 


Taluk - Adoor. 


Village _ Pandalam . 


| SI . Sy. 
No. No. 


Sub 
Div. 
No. 


Re-Survey 

Block 


Re-Survey 

No. 


Re-Survey Panchayath/ Name of 
Sub division Municipality / Local Body/ 
No. Corporation Panchayath / 

| Municipality/ 

Corporation 


Nanne & 
No. of 
Ward 


Classi - Fair 
fication Value 
by use per Are 


| 1 


.. 


. 


01 


513 


15 


Municipality 


Pandalam 


- Residential 20, 000 

plot with 


199 


Municipal 


road access 


( 2 ) 


നമ്പർ കെ . ഡിസ്- 9866 2016 സി . 


2020 ജനുവരി 22 . 


വിഷയം : - കേരള മുദപ്രതി നിയമം 1959 സെക്ഷൻ 28A - ഭൂമിയുടെ ന്യായ വില നിർണ്ണ യിച്ചുള്ള ഉത്തരവ് 


പുറപ്പെടുവിക്കുന്നത്- സംബന്ധിച്ച്. 


സൂചന: - (1) 


കേരള സ്റ്റാമ്പ് ആക്ട് 


1959 


സെക്ഷൻ 28എ ( Fixation of Fair Value of Land) ചട്ടം 3 ( 7 ) ചട്ടം 4. 


(2) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11- 2 - 2019 - ലെ LRA3- 54674117 -ാം നമ്പർ സർക്കുലർ. 


(3) കോഴഞ്ചേരി താലൂക്കിൽ പത്തനംതിട്ട വില്ലേജിൽ കുമ്പഴ മുറിയിൽ ആലുനിൽക്കുന്നതിൽ പൊയ്കയിൽ 


വീട്ടിൽ ശ്രീ . മാതൃരാജന്റെ അപേക്ഷ . 


| ( 4) കോഴഞ്ചേരി തഹശീൽദാരുടെ 8 - 12 - 2016, 8 - 12 - 2019 എന്നീ തീയതികളിലെ സി1 - 12865 / 2016 -ാം നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 


നിലം എന്ന് രേഖപ്പെടുത്തി താഴെ പറയുന്ന സർവ്വ ജയരിൽപ്പെട്ട വസ്തുവി ചന്ദ്ര റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള 


മുദ്രപത്ര നിയമം സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


- ജില്ല 


- താലൂക്ക് വില്ലേജ് 


തദ്ദേശ സ്വയം _ ബ്ലോക്ക് 
ഭരണ സ്ഥാപനം നമ്പർ 


ക്ലാസിഫിക്കേഷൻ 


ന്യായവില 


സബ് ഡിവിഷൻ 

നമ്പർ 


Residential 


പത്തനംതിട്ട കോഴഞ്ചേരി പത്തനംതിട്ട പത്തനംതിട്ട 


275 , 1 


1,00,000 


plot with 


മുനിസിപ്പാലിറ്റി 


Private 


road access 


സർക്കാർ ഉത്തരവുകളായ പി ( ന ) 188/ 14 / റ്റി. ഡി. തീയതി 14 -11 -2014, 43/ 2018 റ്റി. ഡി. തീയതി 31- 3- 2018, 70 /19/ റ്റി. ഡി. 


തീയതി 30 - 4 - 2019 പ്രകാരമുള്ള വർദ്ധനവ് കൂടി നിലവിലെ ന്യായവിലയ്ക്ക് പുറമേ കണക്കാക്കാവുന്നതാണ്. 


FORM " A 


(See Rule 4 ) 


NOTIFICATION 


No, KDis /9866/ 2016/ C3. 


22nd January 2020. 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28 ( A ) of the Kerala Stamp 


Act , 1959 read with sub -rule (7 ) of Rule 3 and Rule 4 of the Kerala Stamp (Fixation of Fair Value Land ) Rules, 1995 ; 


Now , therefore , it is hereby made known to the public that the final fair value fixed for the land mentioned against 


200 


each serial number, in respect of the land situated in the Survey /Re- survey numbers of the Village and Taluk 


mentioned against each , shall be as shown against it in Column ( 11 ) thereof. 


SCHEDULE 


District - Pathanamthitta. 


Taluk - Kozhencherry . 


Village - Pathanamthitta . 


Sl. Sy. 
No. No. 


Sub 
Div . 
No . 


Re- Survey Re- Survey 

Block No. 


Re - Survey Panchayath Name of Name & Classi - Fair 
Sub division Municipality / Local Body/ No. of fication Value 
No. Corporation Panchayath / Ward by use per Are 

Municipality 
Corporation 


1 


275 


1 


Municipality 


Pathanamthitta 


. 


Residential 1,00 ,000 
plot with 

Private 
road access 


Revenue Divisional Office , 
Adoor. 


(Sd .) 
Revenue Divisional Officer. 


PALAKKAD DISTRICT 


FORM C 


[ See Rule 5 (8)] 


NOTIFICATION 


No. DCPKD - 10735 ,10737 /2018 /D4. 


17th February 2018 . 


Whereas, it is expedient to publish a notification showing revised Value of Land as required under Section 28A of 
the Kerala Stamp Act, 1959, read with sub-rule (8 ), of rule 5 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 
1955 , the fair value of land in Thiruvegappura Gramapanchayat, Block No. 19 , Re- Survey No. 111/ 2 - 3 
(Old Survey No. 48/2), Thiruvegappura Village , Chembra Desom , Ottappalam Taluk of the Palakkad District is hereby fixed 
finally as shown in the schedule hereto : 


SCHEDULE 


Ward 


Name 

of 
District 


Name of 

Taluk 


Name of Village 
and Survey No. 

with Sub 
Division 


Corporation / 
Municipality/ 
Panchayath 


Classification 

by use 


Fair Value 
of the Land 
already fixed 

( Per Are ) 


Revised 
Fair Value 

of land 
(Per Are ) 


Palakkad Ottappalam 


. 


82 ,000 


50 ,000 


Residential Plot with 
Private road access 


Thiruvegappura Thiruvegappura 
Village , SurveyGramapanchayat 
No. 111/2 - 3 
(Old Survey 
No. 48 /2 ) 


Gaz . No . 12/ 2020 /DTP / CLR (Fair Value -Supplement ). 


201 


10 


Collectorate , 
Palakkad . 


( Sd .) 
District Collector. 


FORM ‘ A ’ 


( See Rule 4 ) 


NOTIFICATIONS 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28 (A ) of the Kerala Stamp 
Act, 1959 read with Rule 4 of the Kerala Stamp (Fixation of Fair Value Land ) Rules, 1995 ; 


Now , therefore , it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number , in respect of the land situated in the Survey/Re -survey numbers of the Village and Taluk 
mentioned against each , shall be as shown against it in Column (11) thereof. 

(1) 
No . K1- 17 . 3399 / 19 . 

30th January 2020. 


SCHEDULE 


District – Palakkad . 


Taluk - Pattambi. 


Village - Ongallur-I. 


Desom — Mullurkkara. 


Sl. Sy. 
No. No . 


Sub 
Div. 
No. 


Re-Survey 

Block 


Re- Survey 

No. 


Re- Survey Panchayath Name of Name & 
Sub division Municipality / Local Body/ No. of 
No. Corporation Panchayath Ward 

Municipality 
Corporation 


Classi - Fair 
fication Value 
by use Re-fixed 

per Are 


. 


. 


31 


201 


8 


Panchayath 


Ongallur 


. 


Commercially 1,87,500 
important 

Plot 


No. K -851/2020 . 


20th February 2020 . 


SCHEDULE 


District – Palakkad . 


Taluk - Pattambi. 


Village — Muthuthala . 


Desom — Kozhikkottiri. 


SI. Sy. 
No. No . 
- 


Sub 
Div. 
No 


Re - Survey 

Block 


Re -Survey 

No. 


Name & 
No. of 
Ward 


Re-Survey Panchayath Name of 
Sub division Municipality / Local Body/ 
- No C orporation Panchayath / 

Municipality / 

Corporation 
7-1 Panchayath Muthuthala 


Classi- Fair 
fication Value 
by use Re- fixed 

per Are 


- 


23 


6 


26 


250 


250 


iii 


7 ,500 


Residential 

plot with 
Cor. Munci.t 

Panchayat 
road access 


202 


Office of the Sub Collector , 
Ottappalam . 


( Sd.) 
Sub Collector. 


MALAPPURAM DISTRICT 


തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 

( ഹാജർ : അബ്ദു സ്സമദ്, പി. എ .) 


നമ്പർ ജെ .- 6007 / 2019 ( 1). 


2020 ഫെബ്രുവരി 15. 


വിഷയം : - കേരള മുദ്രപത്ര നിയമം 1959 - സെക്ഷൻ 28A - ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ടുള്ള ഉത്തരവ് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന: - (1) ശ്രീ . അരവിന്ദൻ, പി. കെ . s/o കോന്തുണ്ണി നായർ എന്നയാളുടെ 10- 7- 2019 -ാം തീയതിയിലെ അപേക്ഷ . 


(2) തിരൂർ (ഭൂരേഖ ) തഹശീൽദാരുടെ 18-1- 2020 -ാം തീയതിയിലെ സി5- 8788/2019 നമ്പർ റിപ്പോർട്ട്. 


(3) തൃക്കണ്ടിയൂർ വില്ലേജ് ഓഫീസറുടെ 11- 7-2019 -ാം തീയതിയിലെ 146 /2019 നമ്പർ റിപ്പോർട്ട്. 


തിരൂർ സബ് രജിസ്ട്രാർ ഓഫീസിലെ 119 /1973 നമ്പർ കാണം തീരാധാരപ്രകാരം അപേക്ഷകന്റെ പിതാവായ പുറയത്തൊടി 
കോന്തുണ്ണി നായർ തിരു വാങ്ങിയതും 618177 നമ്പർ കയ സർട്ടിഫിക്കറ്റ് പ്രകാരം പറയത്തൊടി കോന്തുണ്ണി നായർക്ക് 
പതിച്ചുകിട്ടിയതും കോന്തുണ്ണി നായരുടെ മരണശേഷം മക്കളായ ശ്രീ. അരവിന്ദൻ മുതൽ പേർ കൈവശം വച്ച് വരുന്നതുമായ 
തിരൂർ താലൂക്കിൽ തൃക്കണ്ടിയൂർ അംശം ദേശത്ത് റി. സ . 166 / 1- ൽപ്പെട്ട 9.30 ആർ. ഭൂമി ഭാഗിച്ച് പിരിയുന്നതിനായി തീരുമാനിച്ച് 
രജി സ്റ്റർ ചെയ്യു ന്ന തിന് ശ്രമിച്ച പ്പോൾ (പസ്തുത ഭൂമി സർക്കാർ ഭൂമിയായി ന്യായ വില രജി സ്റ്റ റിൽ തെറ്റായി 
രേഖപ്പെടുത്തിയിട്ടുള്ളതായും ഭൂമി പരിശോധിച്ച് ശരിയായ ന്യായ വില നിശ്ചയിച്ചു തരണമെന്നും സൂചന (1) പ്രകാരം 
ശ്രീ. അരവിന്ദൻ, പി. കെ . s/o കോന്തുണ്ണി നായർ എന്നയാൾ അപേക്ഷിച്ചിരുന്നു . 


- സൂചന (2) പ്രകാരമുള്ള റിപ്പോർട്ടിൽ തൃക്കണ്ടിയൂർ വില്ലേജ് ഓഫീസറുടേയും ചാർജ്ജ്ഓഫീസറുടേയും അന്വേഷണത്തിൽ 
അപേക്ഷക്കാസ്പദമായ ഭൂമി തൃക്കണ്ടിയൂർ അംശം ദേശം റി. സ . 166/1- ൽപ്പെട്ടതും തിരൂർ സിറ്റി ജംഗ്ഷനിൽ നിന്നും തെക്ക് 
പോകുന്ന തൃക്കണ്ടിയൂർ ശിവക്ഷേത്രം റോഡിൽ ഏകദേശം 3/ 4 കിലോമീറ്റർ മാറി മുനിസിപ്പൽ റോഡിന് എതിർവശം സ്ഥിതിചെ 
യ്യുന്ന എക്സൈസ് റെയിഞ്ച് ഓഫീസിന് വടക്കുവശം ചേർന്ന് പോകുന്ന കോൺക്രീറ്റ് റോഡിന് ഏകദേശം 100 മീറ്റർ മാറി 
റോഡിന് തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതുമാണ്. റി . സ .166 / 1- ൽ ഉൾപ്പെടുന്ന ഭൂമി സ്വകാര്യ ഭൂമിയും വിവിധ ആളുകളുടെ 

കൈവശത്തിലും അനുഭവത്തിലും വിവിധ കൈവശക്കാർ വീട് വെച്ച് താമസിച്ചു വരുന്നതുമാണ്. ടി സ്ഥലത്തിന്റെ ഒട്ടളവ് 
58.68 ആർസും വില്ലേജ് റിക്കാർഡുകൾ പ്രകാരം തോട്ടം ഭൂമിയുമാണ്. 


ഭൂമിയുടെ ന്യായവില രജിസ്റ്ററിൽ ടി സ്ഥലം " ഗവൺമെന്റ് ഭൂമി എന്ന് തെറ്റായി രേഖപ്പെടുത്തിയിട്ടുള്ളതിനാൽ, ടി 
സ്ഥലത്തിന്റെ ന്യായവില നിശ്ചയിക്കേണ്ടതായി കാണുന്നു . അപേക്ഷക്കാസ്പദമായ റി. സ .16611- ൽപ്പെട്ട ഭൂമി പൊന്നുംവിലക്കെടുത്ത 
ഭൂമിയിലോ മിച്ചഭൂമിയിലോ പുറമ്പോക്കിലോ നി . കെ . ഭൂമിയിലോ ഗവൺമെന്റ് ഭൂമിയിലോ ആദിവാസികൾക്കുള്ള ഭൂമിയിലോ 
ദേവസ്വത്തിലോ ഉൾപ്പെട്ടുവരുന്നതല്ല. 


- അപേക്ഷക്കാസ്പദമായ സ്ഥലത്തേക്ക് മുനിസിപ്പൽ റോഡിൽ നിന്നും തുടങ്ങുന്ന 3 മീറ്റർ വീതിയിലുള്ള കോൺക്രീറ്റ് 
പാതയാണുള്ളത്. ന്യായവില നിശ്ചയിക്കേണ്ട റി . സ . 166 11- ന്റെ അതിർത്തിയിൽ വരുന്ന സ്വകാര്യ ഭൂമികൾ റി. സ . 198 18 , 
റി. സ .16214 എന്നിവയിൽപ്പെട്ട ഭൂമികളാണ്. 2010- ലെ ന്യായവില രജിസ്റ്റർ പ്രകാരം റി. സ . 198 18 - ന്റെ ന്യായവില ആർ ഒന്നിന് 
90,000 രൂപയും റി . സ . 16214 - ന്റെ ന്യായ വില ആർ. ഒന്നിന് 1,50,000 രൂപ യു മാണ്. റി . സ . 162 14- ൽപ്പെട്ട സ്ഥലത്തിന്റെ 
അതിർത്തിയിലൂടെമുനിസിപ്പൽ റോഡ് കടന്നു പോകുന്നതിനാൽ ടി സ്ഥലത്തിന്റെ ന്യായവില അപേക്ഷാഭൂമിക്ക് നിർണ്ണയിക്കുന്നത് 
ഉചിതമല്ല . എന്നാൽ റി . സ . 198/8- ൽപ്പെട്ട ഭൂമിയിലേക്ക് 3 മീറ്റർ വീതിയിലുള്ള കോൺക്രീറ്റ് പാതയാണുള്ളത്. കൂടാതെ ടി സ്ഥലം 
അപേക്ഷാഭൂമിക്ക് സമവും സമാനവുമാണ്. 


മേൽ സാഹചര്യത്തിൽ തിരൂർ താലൂക്ക്തൃക്കണ്ടിയൂർ അംശം ദേശം റി . സ . 166 /1- ൽപ്പെട്ട ഭൂമി " Garden Land with Road 
Access " എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് 90,000 ( തൊണ്ണൂറായിരം രൂപ മാത്രം) രൂപ ന്യായവില നിശ്ചയിച്ച് 
ഇതിനാൽ ഉത്തരവാകുന്നു . 


സർക്കാർ ഉത്തരവുകളായ ( പി) നമ്പർ 188/2014 / റ്റി . ഡി, ജീയതി 14 -11- 2014, ( പി ) നമ്പർ 43 / 18 / റ്റി. ഡി. തീയതി 31- 3-2018, 


| 203 


12 


ORU MONDJs1 mleuloei Modul 2002 


( o ) MMÔ 70 / 19 / 91. wl. 0900l 30 - 4 - 20 19 29 mlo ( AJO 33 
പുറമെ കണക്കാക്കേണ്ടതാണ്. 


FORM ‘ A ’ 


( See Rule 4 ) 


NOTIFICATION 


No. J-6007 /2019 (2 ). 


15th February 2020 . 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28 ( A ) of the Kerala Stamp 
Act, 1959 read with rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995 , the fair value of the land in 
survey No. 166 /1 of Trikkandiyur Village , Tirur Taluk of the Malappuram District is hereby fixed as shown in the schedule 
thereto : 


SCHEDULE 


Name 


Ward 


Classification 


Name of 

Taluk 


Name of Village 
Survey No. And 
Sub Division No. 


Corporation / 
Municipalitat 
Panchayath 


Fair Value 
of the Land 

fixed 


District 


Malappuram 


Municipality 


90 ,000 


Trikkandiyur 
Village Survey 

No. 166 /1 


Garden Land with 

road access 


per Are 


Revenue Divisional Office, 
Malappuram . 


(Sd .) 
Revenue Divisional Officer. 


204 


